Kerala Gazette No . 16 dated 15th April 2008 . 
PARTIII 


EDUCATION DEPARTMENT 


വിജ്ഞാപനം 


നമ്പർ എം .2 / 84873 / 2007. 


2008 മാർച്ച് 6. 


- 2008 -2010 അദ്ധ്യയന വർഷത്തേക്ക്ടീച്ചേഴ്സ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് ( ടി. ടി. സി.) താഴെ പറയുന്ന യോഗ്യത 
ഉള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫാറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 29 -11- 1997 - ലെ ഗവൺമെന്റ് ഉത്തരവ് ( പി.) നമ്പർ 
471/97 / പൊ . വി . പ്രകാരം ടി. ടി. സി. കോഴ്സിന് യോഗ്യത നിശ്ചയിക്കുകയുണ്ടായി 1- 4- 2002 - ലെ സർക്കാർ കത്ത്നമ്പർ 11396/ ഡി3/ 2002 / പൊ . വി. 
നിർദേ ശ മ നു സരിച്ച് ഓരോ ടി . ടി . ഐ . യിലും എൻ. സി . റ്റി . ഇ . നിഷ്കർഷിച്ചിട്ടുളള സീറ്റുകളിലേക്ക് മാത്രമേ പ്രവേശനം 
നൽകുവാൻ പാടുള്ളൂ. 


യോഗ്യതകൾ : 


അപേക്ഷകൾ താഴെ പറയുന്ന ഏതെങ്കിലും പരീക്ഷയിൽ ചുരുങ്ങിയത് 50 ശതമാനം മാർക്ക് നേടിയിരിക്കണം. 


1. കേരളത്തിലെ ഹയർ സെക്കന്ററി പരീക്ഷ ബോർഡ് നടത്തുന്ന ഹയർ സെക്കന്ററി പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യമായി 
കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ . 


2. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രീഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ . 


- 3. ആകെ സീറ്റിൽ സയൻസ് വിഭാഗത്തിന് 40 ശതമാനം ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന് 40 ശതമാനം കോമോഴ്സ് വിഭാഗത്തിന് 
20 ശതമാനം എന്നിങ്ങനെ നിജപ്പെടുത്തിയിരിക്കണം. 


മറ്റു വ്യവസ്ഥകൾ 


1. യോഗ്യത പരീക്ഷ പാസ്സാകാൻ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തിട്ടുള്ളവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കുവാൻ 
അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 


2. മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് പരീക്ഷയ്ക്ക് നിശ്ചയിച്ച മാർക്കിൽ രണ്ട് ശതമാനം ഇളവ് അനുവദിക്കുന്നതാണ്. പട്ടികജാതി/ 
പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്ക് മാർക്കിന്റെയും ചാൻസിന്റെയും പരിധി ബാധകമല്ല . 

- 3. അപേക്ഷകൾ 1-7-2008- ൽ 17 വയസ്സിൽ കുറവോ 33 വയസ്സിൽ കൂടുതലോ ആകാൻ പാടുള്ളതല്ല. ഉയർന്ന പ്രായപരിധിയിൽ 
പട്ടികജാതി/ പട്ടികവർഗ്ഗ വിഭാഗക്കാർക്ക് 5 വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും വിമുക്ത ഭടൻമാർക്ക് അവരുടെ 
സൈനിക സേവനത്തിന്റെ കാലയളവും ഇളവ് നൽകുന്നതാണ്. 

- 4, ലക്ഷദ്വീപിൽ നിന്നുള്ള അപേക്ഷകർക്കായി കോഴിക്കോട് ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആൺകുട്ടി 
കൾക്കും പെൺകുട്ടികൾക്കും 5 സീറ്റുകൾ വീതം (5+ 5 = 10 ) സംവരണം ചെയ്തിരിക്കുന്നു. 29- 2-1980 - ലെ ജി. ഒ.(ആർ. റ്റി ) 402 / 80 / പൊ . 
വി. അനുസരിച്ച് മാഹി മേഖലയിലുള്ളവർക്കും 5 ( അഞ്ച്) സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു . 


- 5. വിമുക്ത ഭടൻമാർക്ക്ഓരോ റവന്യൂ ജില്ലയിലും ആറ് സീറ്റ് വീതം നീക്കി വച്ചിട്ടുണ്ട്. അതിലേക്ക് ബന്ധപ്പെട്ടവർ നിശ്ചിത 
രീതിയിൽ അപേക്ഷിക്കേണ്ടതാണ്. ഈ ആറ് സീറ്റുകളിൽ വേണ്ടത്ര അപേക്ഷകളില്ലെങ്കിൽ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സൈനിക 
സേവനത്തിൽ കുറഞ്ഞത് 5 വർഷത്തെ സർവ്വീസിനുശേഷം പിരിഞ്ഞുപോയവരുടെ ഭാര്യയേയും അവിവാഹിതരായ മക്കളേയും 
തെരഞ്ഞെടുക്കാവുന്നതാണ്. അതിലേക്ക് അർഹതപ്പെട്ടവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത രീതിയിൽ അപേക്ഷി 
ക്കേണ്ടതാണ്. 


- 6. ഓരോ റവന്യു ജില്ലയിലും രണ്ടു സീറ്റുകൾ വീതം ജവാൻമാരുടെ കുടുംബക്കാർക്ക് ( ഭാര്യയ്ക്കും അവിവാഹിതരായ 
മക്കൾക്കും) നീക്കി വച്ചിട്ടുണ്ട്. അതിലേക്ക് അർഹതപ്പെട്ടവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത രീതിയിൽ 
അപേക്ഷിക്കേണ്ടതാണ്. തങ്ങളുടെ നിയന്ത്രണത്തിനതീതമായി അഞ്ചുകൊല്ലം തികയാതെ തന്നെ സേവനത്തിൽ നിന്നും പിരിഞ്ഞു 
പോകേണ്ടിവരികയോ മരിക്കുകയോ ചെയ്ത ഭടൻമാരുടെ ഭാര്യമാർക്കും അവിവാഹിതരായ മക്കൾക്കും മുകളിൽ കാണിച്ച രണ്ട് 
വിഭാഗങ്ങളിൽ അർഹരായ അപേക്ഷകരില്ലെങ്കിൽ ഈ സീറ്റുകൾ നൽകാവുന്നതാണ്. 


- 7. മുകളിൽ സൂചിപ്പിച്ച ( 5,6 ഖണ്ഡികകൾ) ജവാൻമാരോ, പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ് പോയവരോ അപേക്ഷകനുമായുള്ള 
ബന്ധം തെളിയിക്കുന്നതിന് തഹശീൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റോ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ 
ഹാജരാക്കേണ്ടതാണ്. 


- 8 . മേൽ പ്രസ്താവിച്ച 8 സീറ്റുകളിലേക്ക് ( 6 + 2 ) വേണ്ടത് അർഹതയുള്ള അപേക്ഷകരില്ലെങ്കിൽ ബാക്കി വരുന്ന 
സീറ്റുകളിൽ അർഹതയുള്ള മറ്റു വിഭാഗത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കുന്നതാണ്. 


Gaz . No . 16/ 2008 /DTP. 


- 9. അംഗവൈകല്യമുള്ളവർക്ക് (അന്ധർ) ഉൾപ്പെടെ മൂന്ന് ശതമാനം സീറ്റ് നീക്കിവച്ചിട്ടുണ്ട്. അതിലേക്ക് അർഹതയുള്ളവർ 
ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾകൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. [ ജി. ഒ.( എം .എസ്) 38/ 81/ പൊ . വി തീയതി 27 - 2- 1981). 


- 10. പോർട്ട്സ് ക്വാട്ടയിൽ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ സീറ്റു വീതം സ്പോർട്സ് 
താരങ്ങൾക്കായി നീക്കി വച്ചിട്ടുണ്ട്. [ ജി . ഒ.( എം .എസ്) 170/ 85 / പൊ . വി തീയതി 3 -8 - 1985] അവരുടെ അപേക്ഷകൾ സ്പോർട്സ് 
കൗൺസിൽ സ്വീകരിച്ച് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് 31-5- 2008 - നകം സമർപ്പിക്കേണ്ടതും ടി അപേക്ഷകൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ 
ഉപഡയറക്ടർക്ക് പരിഗണനയ്ക്കായി അയച്ചു കൊടുക്കുന്നതുമാണ്. ഈ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കെ . ഇ . ആർ. 
അദ്ധ്യായം 25 റൂൾ 7 അനുസരിച്ചായിരിക്കും. 


11. സ്പോർട്സ് ക്വാട്ടാ പ്രവേശനത്തിന് സ്പോർട്സ് കൗൺസിലിന് അപേക്ഷ നൽകുന്നതൊഴികെയുള്ള എല്ലാ വിഭാഗത്തിലും 
പെട്ട അപേക്ഷകരെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയി 
ട്ടുണ്ട്. പ്രസ്തുത അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ, അപേക്ഷ അറ്റസ്റ്റ് ചെയ്യുന്ന ഗസറ്റഡ് ഓഫീസറെ കാണിച്ച് ബോദ്ധ്യ 
പ്പെടുത്തേണ്ടതും പ്രവേശന സമയത്ത് അതാത് സെന്ററിൽ ഹാജരാക്കേണ്ടതുമാണ്. 


12. സർക്കാർ ഉത്തരവ് നമ്പർ ( സാധാരണ ) 773 /93 / പൊ . വി. തീയതി 10 -5-1993 പ്രകാരം എൻ. സി . സി. കേഡറ്റുകൾക്ക് 10 മാർക്ക് 
വെയിറ്റേജ് നൽകുന്നതാണ്. എൻ. സി. സി . ഡയറക്ടറേറ്റിൽ നിന്നും ഇത് സംബന്ധിച്ച് നൽകുന്ന വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് 
ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. 

- 13. അപേക്ഷകൾ നിശ്ചിത ഫോറത്തിൽ ബന്ധപ്പെട്ട റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് 31-5- 2008- ന് മുൻപ് 
കിട്ടത്തക്ക രീതിയിൽ രജിസ്റ്റർ ചെയ്തോ നേരിട്ട് സമർപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. 

14. ഭാരത് സ്കൗട്സ് ആന്റ് ഗൈഡ്സിന്റെ രാജ്യപുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ നേടിയിട്ടുള്ളവർക്ക് 
ടി . ടി. സി. പ്രവേശനത്തിന് മുൻഗണന നൽകുന്നതാണ്. [27 -5- 1975- ലെ ജി . ഒ. ( എം . എസ്.) 122/ 75/ പൊ . വി .). 


15 . ജി. ഒ. (ആർ. റ്റി.) നമ്പർ 2712/ 02/ പൊ . വി . തീയതി 16- 8 -2002 പ്രകാരം തമിഴ് ടി. ടി. ഐ . കളിൽ ആകെയുള്ള സീറ്റുകളിൽ 
10 ശതമാനം തമിഴ്നാട്ടിൽ നിന്നുള്ള ഹയർ സെക്കന്ററി പരീക്ഷ പാസ്സായ കുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. കൂടാതെ 
13 - 11- 2003 - ലെ ജി. ഒ. ( ആർ. റ്റി .) നമ്പർ 4627 / 03/ പൊ . വി. പ്രകാരം കേരളത്തിലെ അർഹരായ മുഴുവൻ കുട്ടികൾക്കും തമിഴ് 
ടി. ടി . ഐ . കളിൽ അഡ്മിഷൻ നൽകിയതിനുശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നതാണ്. 


16. ഒരു അപേക്ഷകൻ ഒരു റവന്യു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കുവാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് 
അപേക്ഷിച്ചാൽ അങ്ങനെയുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടുന്നവയാണ്. അഥവാ തെരെഞ്ഞെടുക്കപ്പെട്ടാൽ അത് റദ്ദ് ചെയ്യുന്നതാണ്. 
ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ എന്ന സത്യ പ്രസ്താവന അപേക്ഷയോടൊപ്പം നൽകണം. 


| 17. അപേക്ഷ യിൽ കോള ങ്ങൾ ഒന്നും പൂരിപ്പിക്കാതെ ഒഴിവാക്കിയിടാൻ പാടില്ല . ബാധ ക മ ല്ലെങ്കിൽ ബാധകമല്ല. 
എന്നെഴുതേണ്ടതാണ്. 


- 18 . മൈനോറിറ്റി കമ്മ്യൂണിറ്റി വിഭാഗങ്ങൾ നടത്തുന്ന ടി. ടി . ഐ .കളിൽ 50 ശതമാനം സീറ്റുകൾ പൊതു മെറിറ്റടിസ്ഥാനത്തിലും 
ബാക്കി വരുന്ന 50 ശതമാനം സീറ്റുകൾ അതാത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ നിന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിലും 
പ്രവേശനം നൽകേണ്ടതാണ്. മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത എയ്ഡഡ്സ്കൂളുകളിൽ 20 ശതമാനം സീറ്റുകളിലേക്ക് 
മാനേജർമാർ അർഹതയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകേണ്ടതാണ്. പ്രവേശനത്തിനുള്ള അർഹത നിശ്ചയിക്കുന്നത് താഴെ 
വിവരിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചായിരിക്കും. 


( എ ) യോഗ്യതാ പരിക്ഷയ്ക്ക് 


ലഭിച്ച മാർക്ക് - 80 % 


( ബി) ഇന്റർവ്യൂവിൽ ലഭിച്ച മാർക്ക് 


- 10 


% 


( സി) പോർട്സ്/ ഗെയിംസ്/യൂത്ത്ഫെസ്റ്റിവൽ - എന്നിവയിൽ വിവിധതലങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന മുൻഗണന 

ക്രമമനുസരിച്ച് പ്രാഗൽഭ്യവും തെളിയിച്ചവർക്ക്: 


(1) ദേശീയതലം 
( 2) സംസ്ഥാനതലം 
( 3) ജില്ലാതലം - } 
(4) ഉപജില്ലാതലം 


10 


% 


19. കെ . ഇ . ആർ. അദ്ധ്യായം 25 അനുസരിച്ച് 5 % സീറ്റുകൾ ഡിപ്പാർട്ടുമെന്റ് ക്വാട്ടയിലെ അപേക്ഷകർക്കായി നീക്കിവച്ചിട്ടുണ്ട്. 
ഡിപ്പാർട്ടുമെൻറൽ ക്വാട്ടയിൽ നിശ്ചിത അപേക്ഷകർ ഇല്ലെങ്കിൽ മാത്രം ബാക്കി സീറ്റുകളിലേക്ക് പൊതു ക്വാട്ടയിൽ അഡ്മിഷൻ 
നൽകാവുന്നതാണ്. 


20. 2008 - 2010 അദ്ധ്യയന വർഷത്തെ ടി. ടി. സി. പ്രവേശനത്തിന് പ്ലസ് ടു / പ്രീഡിഗ്രിക്ക് ഇക്കൊല്ലം പരീക്ഷയെഴുതി ഫലം 
കാത്തിരിക്കുന്നപക്ഷം അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 31- 5- 2008 ആണ്. പരീക്ഷാഫലം 
പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് അപേക്ഷകർ ബന്ധപ്പെട്ട 
വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും മാനേജ്മെന്റ് ക്വാട്ടയിൽ അപേക്ഷിക്കുന്നവർ ബന്ധപ്പെട്ട മാനേജ്മെൻറിനും സമർപ്പിക്കേണ്ടതാണ്. 


- 21. (1) ഓരോ ജില്ലയിലും അപേക്ഷകരിൽ നിന്നും മെരിറ്റടിസ്ഥാനത്തിൽ സംവരണതത്വങ്ങൾക്ക് വിധേയമായി നിലവിലുള്ള 
സീറ്റിന്റെ എണ്ണത്തേക്കാൾ മൂന്നിരട്ടി പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഒരു ദിവസം ഇന്റർവ്യൂ നടത്തി മുഴു വൻ സീറ്റുകളും 
നികത്തേണ്ടതാണ്. 


- ( 2 ) മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ സംവരണതത്വങ്ങൾക്ക് വിധേയമായി വെയിറ്റിംഗ് ലിസ്റ്റ്ഉണ്ടാക്കുകയും ഓരോ 
കമ്മ്യൂണിറ്റിയിലും ഉൾപ്പെട്ടവരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കേണ്ടതുമാണ്. ഓരോ കാറ്റഗറിയിലും മൂന്നിരട്ടി പേരുടെ ലിസ്റ്റ് 
തയ്യാറാക്കേണ്ടതാണ്. ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമം സ്വീകരിക്കേണ്ടതാണ്. കൂടി കാഴ്ചയ്ക്ക് ഹാജരാകാതെ 
വരുന്ന അപേക്ഷകർക്ക് പകരമായി ലിസ്റ്റിലെ അടുത്തയാളെ പരിഗണിക്കേണ്ടതും അന്നേ ദിവസം തന്നെ നികത്തേണ്ടതുമാണ്. 
[ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ 2594/ 00/ പൊ . വി . വ . ( ഡി) വകുപ്പ് തീയതി 27 -6 -2000). 


അപേക്ഷിക്കേണ്ടവിധം 


1. അപേക്ഷ നിശ്ചിത ഫാറത്തിൽ തന്നെ സമർപ്പിക്കണം. മാതൃകാ ഫാറം എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ/ ജില്ലാ/ ഉപജില്ലാ/ 

വിദ്യാഭ്യാസ ആഫീസർമാരുടെ ആഫീസുകളിലും ലഭിക്കുന്നതാണ്. അപേക്ഷകളിൽ 5 (അഞ്ച്) രൂപയ്ക്കുള്ള കോർട്ട് ഫീസ് 
സ്റ്റാമ്പ് നിർദ്ദിഷ്ട സ്ഥാനത്ത് ഒട്ടിച്ചിരിക്കണം. അല്ലെങ്കിൽ “0202 - 01 - ജനറൽ എഡ്യൂക്കേഷൻ- 102 - 06 എന്ന അക്കൗണ്ട് 
ഹെഡിൽ അഞ്ചു രൂപ ട്രഷറിയിലടച്ച് ചെലാൻ രസീത് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. പട്ടികജാതി/ പട്ടികവർഗ്ഗക്കാർ 
അപേക്ഷാഫീസ് അടയ്ക്കേണ്ടതില്ല . 
2. അപേക്ഷകൾ തെരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ മേൽവിലാസ 

ത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 


3. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 31 - 5- 2008 ആണ്. താമസിച്ചു കിട്ടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 
മാനേജ്മെന്റ് ക്വാട്ടയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് സ്വകാര്യ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്മാനേജർക്ക് നേരിട്ടോ 
രജിസ്റ്റേർഡ് പോസ്റ്റായോ അപേക്ഷിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് അപേക്ഷയുടെ പകർപ്പ് നൽകി 
യിരിക്കണം. ന്യൂനപക്ഷ ടി. ടി. ഐ . കളിലേക്ക് പൊതു മെരിറ്റടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള 50 % സീറ്റുക 
ളിലേക്കുള്ള അപേക്ഷകളും ബന്ധപ്പെട്ട ടി. ടി. ഐ . മാനേജർക്ക് നൽകേണ്ടതും മാനേജർക്ക് നൽകുന്ന അപേക്ഷയുടെ പകർപ്പ് 
ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്കും നൽകേണ്ടതാണ്. മാനേജർമാർ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി 
യാലുടൻ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. 


4. മേൽപ്പടി അപേക്ഷകളിലും മുകളിൽ സൂചിപ്പിച്ച പ്രകാരം കോർട്ട്ഫീസ് സ്റ്റാമ്പോ ചെലാൻ രസീതോ ചേർത്തിരിക്കണം. 
5. ഇത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറാഫീസിൽ ലഭ്യമാണ്. 


- 6. ട്രെയിനിംഗ് സ്കൂളുകളുടെ ലിസ്റ്റ് ജില്ല തിരിച്ച് അനുബന്ധം 2 - ൽ ചേർത്തിട്ടുണ്ട്. 


എൻ. ബി . 


- 1. കന്നട ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷകൾ കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും തമിഴ് 

ടീച്ചേഴ്സ് ടയി നിംഗ് കോഴ്സിലേക്കു ള്ള അപേക്ഷകൾ തിരു വ ന ന്ത പുരം/ പാല ക്കാ ട് / ഇടുക്കി വിദ്യാ ഭ്യാസ 
ഉപഡയറക്ടർമാർക്കും അപേക്ഷകൾ അയയ്ക്കേണ്ടതാണ്. 


2. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിലുള്ള അപേക്ഷഫാറം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. 


3. യുക്തമെന്ന് തോന്നുന്നപക്ഷം പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


4. പ്രവേശനം ഏകജാലക രീതിയിലാക്കുന്നതിന്റെമുന്നോടിയായി ഈ വർഷം തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ 

തെരഞ്ഞെടുപ്പ്ഓൺലൈനായി നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ആയതിന്റെ വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്ന 
താണ്. എന്നിരുന്നാലും തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ മെരിറ്റ് സീറ്റിലേക്ക് പ്രവേശനത്തിന് ആഗ്രഹിക്കുന്നവർ ഈ 
വിജ്ഞാപനപ്രകാരമുള്ള അപേക്ഷ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് സമർപ്പിക്കേണ്ടതാണ്. 


( ഒപ്പ്) 
പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ. 


APPLICATION FOR ADMISSION TO THE TEACHERS TRAINING CERTIFICATE 

COURSE 2008 -2010 


Name of Revenue District in which admission 
is sought 


2. 


Name in full of the applicant (in block letters ) 


3 . 


Full address to which communications are to 
be sent 


4. 


Date of Birth and age as on 1-7 -2008 


Sex 


6 . 


If the applicant belongs to Other Backward 
Class, Scheduled Caste or Scheduled Tribe, 
State the Community and Sub -division , if any 
(Attested copy of relevant pages of S . S .L . C . 
to prove community to be attached ) 


Whether the applicant is an Ex - serviceman , if 
so true copy of the discharge certificate to be 
attached 


8 . 


Whether the applicant is the Wife / Child of 
Ex -service, if so certificate showing his service 
or relationship with him etc., to be attached 


Whether the applicant is the Wife/ Child of 
servicing Jawan , if so , certificate of relation 
ship etc ., to be attached 


10 . 


Applicants mother tongue 


11. 


Qualifications: PDC or equivalent 


( 1) Nameofqualifying Examination 


(2 ) Register No. and year of passing 


(3 ) Number of chances taken for passing the 

qualifying Examination 
Additional Qualification 


12 . 


13. 


Marks obtained in Pre -Degree /Equivalent Exam . 


Subject 


Marks Accured 


Total 


14. 


Total percentage ofmarks 
Nameof University Examination Board 


15 . 


Whether the candidate is physically 
handicapped (Certificate to be produced ) 


W 


16 . 


(a ) All India level 
(b ) State Level 
(c ) District Level 
(d ) Sub - district Level 


Whether the Candidate is NCC Cadet 
State the names of games played and whether 
the applicant has distinguished himself in 
games or athletics or presented the school in 
any competition (Enclose copies of certi 
ficates duly attested ) 
Whether the candidate has acquired by Rajya 
puraskar or Rashtrapathi Puraskar or Bharath 
Scouts and Guides 
Whether the candidate is coming under Sports 
Quota/ Sports Council 
Details regarding application fee remitted 
(if remitted by Chalan amount and name of 
the Treasury into which the fee was remitted 
and the number and date of the Chalan should 
be mentioned ). If Court fee stamps are affixed , 
the amount should be specified as court fee 
stamps for Rs. 5 
Name of Institute preferred (Please see the list 
of Training Schools ) 


21 . 


(Space for affixing Court Fee stamp) 


DECLARATION 


I hereby declare that the statement furnished above are true and are bonafide as can be proved by proper records in my 
possession . 

I also declare that I have not taken more than three chances to pass the qualifying examination for admission to the 
course . 

I also declare that I have not applied to any other district for the course during this year. 


Signature of the applicant. 


CERTIFICATE 


Certified that the details furnished in the application have been verified with the following original certificates and found 
correct. 


1. PDC /HSS (1st / 2nd /3rd chances). 
2 . PDC /Higher Secondary Education (Specify). 

Certificate in respect of Nativity /Residence . 
4. Certificate showing disability (Physically Handicapped ). 
5. Certificate of NCC ( from NCC Directorate for giving weightagemarks). 

Certificate of Bharath Scouts and Guides acquired by Rajya Puraskar/Rashtrapathi Puraskar ). 
7. Certificate of discharge in respect of Ex -servicemen . 
8. Certificate of relationship with Jawan . 
9. Any other certificate . 
10 . Columns not applicable has been scored off. 


Signature of Gazetted Officer. 

( Name and Address with Seal). 
N . B . — The Attesting Officer should verified certificate in original before attesting the application certificates not applicable 

should be scored off. 


LIST OF TRAINING SCHOOLS (DISTRICT) 


Sl. No. 


Name of School 


Departmental/Private 

(3) 


(1) 


(2) 


I 


Thiruvananthapuram 


1 
2 
3 
4 


G . T. T.I. ( W ) Manacaud , Thiruvananthapuram 
D . I.E . T. Attingal 
G .T. T.I., Ooruttukala (Neyyattinkara ) 
Evan s T. T.I., Parassala 
St. Roch ’s T. T.I., Thope , Thiruvananthapuram 
St.Mary s T. T.I., Pattom , Thiruvananthapuram 
Asan Memorial T. T.I., Vilabhagom , Attingal 
Nalantha T.T.I., Pacha, Palode 
Govt. Tamil H . S., Chalai ( Tamil) 


Deptl. 
do. 

do . 
Private Minority (* ) 

do . (* ) 
do. (* ) 
Private 


7 
8 
9 


do. 


do . 


II Kollam 


10 
11 


Govt. T. T.I., Kollam 
DIET,Kottarakkara 
C .F. T.T.I.,Kottiyam 
Immam Hussian Memorial T.T.I.,Kollam 
St.George s T. T.I., Chowallur,Kottarakkara 
Champakassery T. T.I., Bhootakulam 
S.N . T. T.I.,Karunagappally 
J.M . T. T.I., Sasthamcotta 


Deptl. 

do . 
Private Minority (* ) 

do . (* ) 
do . (* ) 


13 


16 


III 


Pathanamthitta 


18 


Deptl. 


Pvt . 


do .(* ) 
do . 


22 


do . 


DIET, Thiruvalla 
N .S .S . T. T.I., Cherukole 
S .H . T. T.I., Mylapra 
P .G .M . T. T.I., Paracode 
Padmanabhodayam T. T.I., Mezhuveli ,Mavelikkara 
N .S .S . T.T.I., Kaviyoor 
St. Thomas T. T.I., Thiruvalla 
M . M . T. T.I.,Maramon 
N .S .S . T. T.I., Othera 
P.M .V.T.T.I., Peringara 

IV Alappuzha 


do . 
Private Minority (* ) 

do . 


27 


28 


Deptl. 


do . 


Govt. T. T.I.,Mavelikkara 
DIET, Chengannur 
Govt. T. T.I., Alappuzha 
N . S .S . T. T.I., Mannar 
M . S .S . T. T.I., Thazhakkara 
T.D . T. T.I., Thuravoor 
S .C .R . V . Angadical, Chengannoor 
Shettikulangara T. T.I. 
S .N .V. T.T.I., Kakkazham 


do . 
Pvt. 
do . (* ) 
do . (* ) 


34 
35 
36 


V 


Kottayam 


Deptl . 


38 


do . 


do . 


40 


Private Minority (*) 

do . (* ) 


DIET, Velloor 
Govt. T.T.I.,Kottayam 
G . T. T.I., Ettumannoor 
C.N .I. T. T.I., Kottayam 
St. Theresa ’s T. T.I., Vazhappally 
Sree Varukapallil Kesava Pillai N .S .S . T. T.I., Edamon 
St. Joseph s T.T.I.,Mutholi 
D .D . T.T.I., Paliam 
St. Thomas T. T.I., Palai 
B .B . M . T. T.I.,Mundakayam 


do . 


43 
44 


do. (* ) 
do . (* ) 
do.(*) 


46 


do. 


VI Ernakulam 


47 


Deptl. 


do . 


49 


do . 


51 
52 


Private Minority 

do . 
do. (* ) 


do . 


Govt. T. T.I., Edappally 
Govt. T. T.I., Moovattupuzha 
DIET, Kuruppampady 
St. Joseph s T. T.I., Karukutty 
S.N . T.T.I.,Moothakunnam 
T.D . T. T.I.,Mattancherry 
Bhagavathi Vilasom T.T.I.,Nayarambalam 
St. Joseph s T. T.I., Kolencherry 
O .L . T. T.I., Palluruthy 
St. John s T. T .I., Vadakara 
R .M . T. T.I., Vadavucode 
St. Albert s T. T.I., Ernakulam 
St.George T. T.I., Vazhakulam 
G .T. T.I., Cheruvathur 


do. (* ) 


do . 


do . 


58 
59 
60 


do . 
do . (* ) 
do. (* ) 
Deptl. 


VII Idukki 


DIET, Thodupuzha 
M . S. T.T.I., Ranni 
N .S .S . T.T.I., Thodiyur 
G .T.T.I.,Kumily ( Tamil) 
G . T. T.I., Munnar ( Tamil) 


Deptl. 
Private Minority 

Pvt. 
Deptl. 


do . 


VIII 


Thrissur 


66 


Dept. 

do . 
Private Minority (* ) 

do . 


Govt. T. T.I., Chalakkudy 
DIET, Ramavarmapuram 
Seethisahib Memorial T. T.I., Azhikode 
S. N . T.T.I., Irinjalakkuda 
Krishna T. T.I., Panangand 
Christ King Convent T. T.I., Paravatty 
S .N . T. T.I., Cheruthuruthy 
J.P. E. T. T.I.,Koorkancherry 
Lissiour Convent, T.T.I.,Irinjalakkuda 


70 
71 
72 
73 
74 


do . 


do. (* ) 

Pvt. (* ) 
Private Minority 

do (* ) 


(1) 


(2) 


IX 


Palakkad 


75 


Deptl. 
do . 


77 


do . 


Govt. T. T.I., Chittoor ( Tamil) 
DIET,Anakkara 
Govt. T. T.I., (W ) Palakkad 
G .S .S. T. T.I., Perur 
A .S .M .M . T. T.I., Alathur 
A .M .S .Mannadiar Memorial T. T.I. 
L .S.N . T. T.I., Ottappalam 


Pvt. 
Private Minority 

do. 
do . (* ) 


80 
81 


X Malappuram 


ram 


DIET, Tirur 
Govt. T. T.I.,Malappuram 
Seva Mandir T. T .I., Ramanattukara 
Seethi Sahib Memorial Orphanage T. T.I., Tirurangadi 
Raman Memorial T.T.I., Valancherry 


Deptl. 
do. 

Pvt. 
Pvt. (* ). 


86 


do . 


XI Kozhikode 


87 


Govt. T. T.I.,(M ) Calicut 
Govt. T. T .I., (W ) Calicut 
Mohammad Abdurahiman Memorial T. T.I.,Mukkom 
St. Vincent Col. T. T.I., Calicut 
DIET, Vadakara 


Deptl. 

do . 
Pvt. Minority (* ) 


do . 


Deptl. 


XII Wayanad 


92 


DIET, Sulthanbattery 
St. Joseph s T. T.I., Mananthavady 
G . T.T.I., Panamaram 


Deptl. 
Pvt. Minority (* ) 

Deptl. 


94 


XIII Kannur 


95 


Deptl. 


G .T.T.I.,(M ) Kannur 
GT. T.I., (W ) Kannur 
DIET, Palayad 
G . T. T.I.,Mathamangalam 


XIV Kasaragode 


99 


DIET, Meppadi (Kannada and Malayalam ) 
S .N . T. T.I., Neelwswar 
G .T.T.I., Kannivayal 


Deptl. 

Pvt. 
Deptl. 


101 


(* ) Asterisk denotes Minority Institutions 


